Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 


Reg. No. KL/TV(N)/634/2018-20 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 8 


വാല തിരുവനന്തപുരംം 8th December 2020 
° Eee“ 
> ചൊവ്വ 1196 വൃശ്ചികം 23 നബ 
) 23rd Vrischikam 1196 48 
Vol. IX Thiruvananthapuram, നിനി No. 


1942 അഗ്രഹായനം 17 


ത്മ 17th Agrahayana 1942 








PART Il 
Commissionerate of Land Revenue 


8th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8474 





മുകളില്‍ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ്‌ പരേതയുടെ 
നിയമാനുസൃത അവകാശികള്‍ എന്നു കാണിച്ച്‌ അപേക്ഷകന്‍ 
ഒരു സാക്ഷ്ൃപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം മൂവാറ്റുപുഴ 
തഹശീല്‍ദാര്‍ക്ക്‌ രേഖാമൂലം നേരിട്ട്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. 


നിശ്ചിത തീയതിക്ക്‌ ശേഷമോ തപാല്‍മാര്‍ഗ്ഗമോ 


മറ്റുവിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ല. 


താലൂക്കാഫീസ്‌, 


(പ്പ) 


മൂവാറ്റുപുഴ. തഹശീല്‍ദാര്‍. 


THRISSUR DISTRICT 
Thrissur Taluk 
NOTICE 


Ref. A4-17100/2020. 25th August 2020. 


Notice is hereby given to all to whom it may concern 
that Bindu Rajeevan, W/o Rajeevan, Channam Kulangara 
House, Inchamudi, Inchamudi Village, Thrissur Taluk, 
Thrissur District, Kerala State has filed an application 
before this Office for a legal heirship certificate in respect 
of the of her 
s/o Sreedharan, Channamkulangara House, Inchamudi 
Village, Thrissur Taluk, Thrissur District, Kerala, India who 
expired on 6-5-2020. Enquiry conducted through the Village 


legal heirs husband Rajeevan, 


Officer, Inchamudi has revealed that the undermentioned 
are the legal heirs of late Rajeevan. 


SCHEDULE 
Sl Name of the Relationship Age 
No. legal heirs with the deceased 
1 Bindu Rajeevan Wife 50 
2 Aathira Rajeev Daughter 26 
3 Aishwarya ” 19 


Therefore it is proposed to issue a legal heirship 
certificate in favour of the above said members for 
receiving the claim. Objection if any against the issuance 
of the said certificate should be filed in person before the 
undermentioned within 30 days from the date of 
publication of this notice in the Kerala Government 
Gazette. Belated application and those sent by post will 
not be considered. 


Taluk Office, 
Thrissur. 


(Sd) 
Tahsildar. 


72 


Mukundapuram Taluk 
പരസ്യം 


(1) 


നമ്പര്‍ സി2-6369/2020. 2020 ആഗസ്റ്റ്‌ 26. 


മുകുന്ദപുരം താലൂക്ക്‌, കാരുമാര്ര വില്ലേജ്‌, കാരുമാര്ര 
ദേശത്ത്‌ മുല്ലശ്ശേരി വീട്ടില്‍ നാരായണന്‍നായര്‍ മകന്‍ 
വേണുഗോപാലന്‍, എന്‍. എന്നയാള്‍ 7-7-2020-ല്‍ മരണപ്പെട്ടു 
വെന്നും അവരുടെ അവകാശിക്ക്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്ക്‌ പരേതന്റെ ഭാര്യ സാവിത്രി 
പരേതന്റെ സര്‍വ്വീസ്‌ ആനുകൂല്യങ്ങള്‍ ലഭിക്കുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ മാരതമാണ്‌ 
പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ എന്നു 
കാണുന്നതിനാല്‍ അവരെമാ(തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതുകൊണ്ട്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം പരസും ഗസ്റ്റില്‍ 
പരസ്യപ്പെടുത്തിയ തീയതി മുതല്‍ (മുപ്പത്‌) ദിവസത്തിനകം 
ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്‌. തപാല്‍ മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെട്ട അപേക്ഷകള്‍ 
സ്വീകാര്യമല്ലെന്നും പരസ്യം ചെയ്യുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സാവിത്രി ഭാര്യ 61 
2 സ്വപ്ന മകള്‍ 39 
3 സരമ്യ 33 


(2) 


നമ്പര്‍ സി2-62594/2020. 2020 ആഗസ്റ്റ്‌ 27. 


മുകുന്ദപുരം താലൂക്ക്‌, മുരിയാട്‌ വില്ലേജ്‌, മുരിയാട്‌ 
ദേശത്ത്‌ കൂഴിക്കാട്ടിപൂറത്ത്‌ വീട്ടില്‍ കൃഷ്ണന്‍നായര്‍ മകന്‍ 
കുമാരന്‍നായര്‍ എന്നയാള്‍ 17-3-2017-ല്‍ മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശിക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്ക്‌ പരേതന്റെ മകള്‍ പ്രിയ ഇന്തയന്‍ ഓവര്‍സീസ്‌ 
മുരിയാട്‌ ശാഖയില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ മാരരതമാണ്‌ 
പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ എന്നു 
കാണുന്നതിനാല്‍ അവരെമാ(തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതുകൊണ്ട്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം പരസ്യം ഗസ്റ്റില്‍ 
പരസ്യപ്പെടുത്തിയ തീയതി മുതല്‍ (മുപ്പത്‌) ദിവസത്തിനകം 
ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്‌. തപാല്‍ മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെട്ട അപേക്ഷകള്‍ 
സ്വീകാര്യമല്ലെന്നും പരസ്യം ചെയ്യുന്നു. 


ബാങ്ക്‌ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പ്രസന്ന മകള്‍ 47 

2 പ്രസാദ്കുമാര്‍ മകന്‍ 45 

3 പ്രിയ മകള്‍ 40 


8th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8475 





(3) 


നമ്പര്‍ സി2-3624/2020. 2020 ആഗസ്റ്റ്‌ 24. 


മുകുന്ദപുരം താലൂക്ക്‌, ഇരിങ്ങാലക്കുട വില്ലേജ; 
ഇരിങ്ങാലക്കുട ദേശത്ത്‌ പാളയംകോട്ട്‌ വീട്ടില്‍ അബ്ദൂള്‍ 
ഷഹക്ക്‌ മകന്‍ ലിബീഷ്‌, പി. എ. എന്നയാള്‍ 24-3-2018-ല്‍ 
മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശിക്ക്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്ക്‌ പരേതന്റെ പിതാവ്‌ 
അബ്ദുള്‍ ഷഹക്ക്‌ എന്നവര്‍ വിവിധ ആവശ്യങ്ങള്‍ക്കായി 
സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവര്‍ മാരതമാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ എന്നു കാണുന്നതിനാല്‍ അവരെമാഠ്രതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതുകൊണ്ട്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
പരസ്യം ഗസ്റ്റില്‍ പരസ്ൃപ്പെടുത്തിയ തീയതി മുതല്‍ (മുപ്പത്‌) 
ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമുലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍ മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്ക പ്പെട്ട അപേക്ഷകള്‍ 
സ്വീകാര്യമല്ലലെന്നും പരസ്യം ചെയ്യുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അബ്ദുള്‍ ഷഹക്ക്‌ പിതാവ്‌ 66 
2 ലൈല മാതാവ്‌ 56 
3 ഷാബിന ഭാര്യ 25 
താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
മുകുന്ദപുരം. തഹശീല്‍ദാര്‍. 


Kodungallur Taluk 


പരസ്യം 


(1) 


നമ്പര്‍ og)4-5728/2020. 2020 ആഗസ്റ്റ്‌ 24. 


കൊടുങ്ങല്ലൂര്‍ താലൂക്ക്‌, പെരിഞ്ഞനം വില്ലേജ; 
വലിയപറമ്പില്‍ വി. ആര്‍. വേലായുധന്‍ മകന്‍ 
പ്രഫുല്ലച്രന്ദന്‍, വി. വി. 22-7-2020-ല്‍ മരണമടഞ്ഞു. പരേതന്റെ 
മകന്‍ ബിജില്‍, പി. അവകാശസര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവര്‍ മാധ്രമാണ്‌ അവകാശികള്‍ എന്ന്‌ കാണുന്നു. 
അപ്രകാരം അവകാശികളെ ചേര്‍ത്ത്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി 


മൂതല്‍ 30 ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം 
ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയം കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗമായും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ലെന്ന്‌ ഇതിനാ 
അറിയിച്ചുകൊള്ളുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 വിജയ, കെ. വി. ഭാര്യ 66 

2 ബിജില്‍, പി. മകന്‍ 37 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


73 


(2) 


Maud ag)4-5736/2020. 2020 ആഗസ്റ്റ്‌ 26. 


കൊടുങ്ങല്ലൂര്‍ താലൂക്ക്‌, ച്രെന്താപ്പിന്നി വില്ലേജ്‌, ചൂരപ്പെട്ടി 


ആര്‍. 
മരണമടഞ്ഞു. പരേതന്റെ ഭാരൃ അജിത വിജയകുമാര്‍ 


രാമന്‍ മകന്‍ വിജയകുമാര്‍, സി. 16-4-2017-ല്‍ 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
മാധ്രമാണ്‌ അവകാശികള്‍ എന്ന്‌ കാണുന്നു. അപ്രകാരം 
അവകാശികളെ ചേര്‍ത്ത്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കില്‍ ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത സമയം കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ യാതൊരു കാരണവശാലും പരിഗണിക്കു 


ന്നതല്ലലെന്ന്‌ ഇതിനാല്‍ അറിയിച്ചുകൊള്ളുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അജിത വിജയകുമാര്‍ ഭാര്യ 49 

2 വിസ്മയ, സി. വി. മകള്‍ 20 

3 വൈഷ്ണവ്‌, സി. വി. മകന്‍ 18 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


(3) 


Maud ag)4-5851/2020. 2020 ആഗസ്റ്റ്‌ 27. 


കൊടുങ്ങല്ലൂര്‍ താലൂക്ക്‌; പെരിഞ്ഞനം വില്ലേജ; 
മതിലകത്തുവീട്ടില്‍ അമ്മു മകള്‍ സൈദുമ്മ 8-1-2020-ല്‍ 
മരണമടഞ്ഞു. പരേതയുടെ സഹോദരന്‍ ബീരാവു ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
മാധ്രമാണ്‌ അവകാശികള്‍ എന്ന്‌ കാണുന്നു. അപ്രകാരം 
അവകാശികളെ ചേര്‍ത്ത്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്നതെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കില്‍ ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത സമയം കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ യാതൊരു കാരണവശാലും പരിഗണിക്കു 


ന്നതല്ലലെന്ന്‌ ഇതിനാല്‍ അറിയിച്ചുകൊള്ളുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മൊയ്തു സഹോദരന്‍ 86 
2 സഫിയ സഹോദരി 84. 
3 ബീരാവു സഹോദരന്‍ 80 


(പരേതയുടെ ഭര്‍ത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല) 


